Kerala Gazette No . 4 dated 25th January 2011. 
PART I 


Section iji 


SOVERNME 


- 0 


- 


s tർമാർ 


KERALA 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1350 / ലെഗ്. സി.1/ 2010 / നിയമം. 


തിരുവനന്തപുരം, 


2010 ആഗസ്റ്റ് 8. 
1932 ശ്രാവണം 17. 


2010 ആഗസ്റ്റ് 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 35 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ 

- ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1963 - ലെ കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
- ഓർഡിനൻസ് 


പീഠിക . - 1963- ലെ കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ ആക്റ്റ് ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും ; 

2010 - ലെ കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ ( ഭേദഗതി) ഓർഡിനൻസ് 
(2010 - ലെ 11) 2010 ജനുവരി 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്ന 
തിനാലും ; 

2010 ഫെബ്രുവരി 24 -ാം തീയതി ആരംഭിച്ച് 2010 മാർച്ച് 31 -ാം തീയതി അവസാനിച്ച് 
കേരള നിയമ സഭയുടെ സമ്മേളന കാലത്ത് പ്രസ്തുത ഓർഡിനൻസിനു പകരം 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2010 - ലെ 
കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 12 ) 2010 
ഏപ്രിൽ മാസം 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

| 2010 ജൂൺ 28 -ാം തീയതി ആരംഭിച്ച് 2010 ജൂലൈ 29 -ാം തീയതി അവസാനിച്ച 
കേരള നിയമസഭയുടെ സമ്മേളന കാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം, 2010 - ലെ കേരള തദ്ദേശഭരണ സ്ഥാപന വായ്പാ ( ഭേദഗതി) ഓർഡിനൻസ് 
( 2010- ലെ 12 ) 2010 ആഗസ്റ്റ് മാസം 9 -ാം തീയതി പ്രാബല്യമില്ലാതായി തീരുന്നതിനാലും ; 


- പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തിയില്ലെങ്കിൽ വൈഷമ്യങ്ങൾ 
ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിൽ അല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
ഇനി പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1 . ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള 
തദ്ദേശഭരണ സ്ഥാപന വായ്പാ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

(2 ) ഇത് 2010 ജനുവരി 30 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

2 . 1963 - ലെ 30 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. - 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1963 - ലെ കേരള തദ്ദേശഭരണ സ്ഥാപന 
വായ്പാ ആക്ടിന് ( 1963 - ലെ 30 ) ( ഇതി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 - ഉം 4- ഉം വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
- 3 . 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പിൽ, 

( 1) ( ഐ ) ഖണ്ഡത്തെ( കെ ) ഖണ്ഡ മായിപുനരക്ക മി ടേ ണ്ടതും അപ്രകാരം 
പുനരക്കമിട്ട ( കെ ) ഖണ്ഡത്തിനു മുൻപ് ഇനി പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേ 
ണ്ടതുമാണ്, അതായത്: 

“( എ ) “ സിദ്ധിക്കൽ കാലയളവ് എന്നാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 
ഏപ്രിൽ 1 -ാം തീയതി ആരം ഭി ക്കുന്നതും തുടർന്നു വരുന്ന വർഷത്തെ മാർച്ച് 
31 -ാം തീയതി അവസാനിക്കുന്നതും അല്ലെങ്കിൽ മാർച്ച് 31 - ന് അവസാനിക്കുന്ന 
അതിന്റെ ഭാഗവും എന്നർത്ഥമാകുന്നു ; 

( ബി ) “ ബോർഡ് എന്നാൽ 3 എ വകുപ്പിന്റെ (2 ) -ാം ഉപവകുപ്പുപ്രകാരം 
നിയമിക്കപ്പെട്ട ബോർഡ് ഓഫ്മാനേജ്മെന്റ് എന്നർത്ഥമാകുന്നു ; 

- ( സി ) “ വികസന ഫണ്ട് എന്നാൽ 3 എ വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പു 
പ്രകാരം രൂപീകരിച്ച കേരള തദ്ദേശഭരണ വികസന ഫണ്ട്എന്ന് അർത്ഥമാകുന്നതും 
അതിൽ സർക്കാരിൽ നിന്നുള്ള മൊത്തം അംശദായവും നിക്ഷേപങ്ങളും വായ്പകളും 
മറ്റെല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതും ആകുന്നു . ”. 

- (2) ( 2) -ാം ഖണ്ഡത്തെ ( ഡി ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതും, അപ്രകാരം 
പുനരക്ക മിട്ട ( ഡി ) ഖണ്ഡത്തിനു ശേഷവും ( കെ ) ഖണ്ഡത്തിനുമുൻപായും ഇനി 
പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുമാണ്, അതായത്: 

- “( ഇ ) “ഫണ്ട്മാനേജർ ? എന്നാൽ 3 എ വകുപ്പിന്റെ (4) -ാം ഉപവകുപ്പിൽ 
വിനിർദ്ദേശിക്കപ്പെട്ട പ്രകാരം രൂപീകരിക്കപ്പെടേണ്ടതായ ആസ്തി നടത്തിപ്പ് കമ്പനി 
എന്നർത്ഥമാകുന്നു ; 


- ( എഫ്) “ഫണ്ട് കാലയളവ് എന്നാൽ വികസന ഫണ്ട്രൂപീകരിച്ച തീയതി 
മുതൽ അത് റദ്ദാക്കുകയോ 3 എ വകുപ്പിലെ വ്യവസ്ഥ പ്രകാരം സംസ്ഥാന സഞ്ചിത 
നിധിയിലേക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന തീയതി വരെയുള്ള കാലയളവ് 
എന്നർത്ഥമാകുന്നു ; 

( ജി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 

(എച്ച്) “അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നതിൽ ജല വിതരണം, 
ഖരമാലിന്യ നിർമ്മാർജ്ജനം, ശുചീകരണം, സ്റ്റോം വാട്ടർ ഡ്രയിനുകൾ, റോഡുകൾ, 
ഗതാഗത സംവിധാനങ്ങൾ, നിർമ്മാണസ്ഥലങ്ങളും സേവനങ്ങളും, പ്രദേശ വികസനവും 
പൊതുജനങ്ങളുടെ ഉപയോഗത്തിനു വേണ്ടിയുള്ള മറ്റ് പ്രതിഫലത്തോടെയുള്ളതും 
പ്രതിഫലമില്ലാതെയുള്ളതുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്നു ; 

( ഐ ) “നിക്ഷേപം” എന്നാൽ വികസന ഫണ്ട്അടിസ്ഥാന സൗകര്യ പദ്ധതി 
കൾക്കുമാത്രമായി കടം നൽകിയതോ നൽകുന്നതോ ആയ പണം എന്നർത്ഥമാകു 
ന്നതും അതിൽ സർക്കാർ പ്രോമിസറി നോട്ടുകളോ മറ്റ് സർക്കാർ ഈട്പ്രതങ്ങളോ 
ഏതെങ്കിലും ബാങ്കിംഗ് കമ്പനിയിലോ മറ്റ് പൊതു കമ്പനികളിലോ ഉള്ള സ്റ്റോക്കുകളോ 
ഓഹരികളോ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ, ഫണ്ടുകൾ, ഓഹരികൾ, കടപ്പത്രം, കടപ്പത 
സ്റ്റോക്ക്, വാണിജ്യപരമായ കടലാസുകൾ, ധനസംബന്ധമായ കടലാസുകൾ, ഹസ്വ 
കാലമോ ദീർഘകാലമോ ആയ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ, ഈടിന്മേലുള്ള കടം, ഒറ്റി, 
ബോണ്ടുകൾ ഏതൊരു വിവരണത്തിലുമുള്ള കടപ്പാടുകളും ജാമ്യങ്ങളും ഏതുതന്നെ 
ആയാലും, അതുപോലുള്ള പ്രമാണങ്ങളിൽ വികസന ഫണ്ട്നിക്ഷേപിക്കുന്ന പണം 
ഉൾപ്പെടുന്നതുമാകുന്നു ; 

( ജെ ) “ വായ്പ കൊടു ക്കുന്ന ആൾ എന്നാൽ വിക സന ഫണ്ടിലേക്ക് 
വായ്പയായി പണം നൽകിയ ഏതൊരാളും എന്നർത്ഥമാകുന്നു . . 
- ( 3) ( കെ ) ഖണ്ഡത്തിനു ശേഷം ഇനി പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേ 
ണ്ടതാണ്, അതായത്: 

-- “(എൽ) “മാനേജ്മെന്റ് കരാർ ” എന്നാൽ ഫണ്ട്മാനേജരും ബോർഡും 
തമ്മിലുള്ളമാനേജ്മെന്റ് കരാർ എന്നർത്ഥമാകുന്നു ; 

- ( എം ) “ അറ്റാദായം ” എന്നാൽ ഏതെങ്കിലും സിദ്ധിക്കൽ കാലയളവുമായി 
ബന്ധപ്പെട്ട്, ആ സിദ്ധിക്കൽ കാലയളവിലെ ആഡിറ്റ് ചെയ്ത കണക്കുകളുടെ 
സ്റ്റേറ്റ്മെന്റിൽ വികസനഫണ്ട്ആർജ്ജിച്ചതായി കാണിച്ച പ്രകാരമുള്ള അറ്റാദായവും, 
എല്ലാ വ്യയങ്ങളുടെയും നികുതികളുടെയും ചെലവുകളുടെയും ആകെ തുകയും, 
ഫണ്ട്മാനേജരുടെ പ്രതിഫലവും, വികസന ഫണ്ടിന്റെ കടം വാങ്ങലിൽ കൊടുത്തതും 
കൊടുക്കേണ്ടതുമായ പലിശയും എന്നർത്ഥമാകുന്നു ; ”. 

- ( 4 ) ( 3) -ാം ഖണ്ഡം (എൻ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതും, അപ്രകാരം 
പുനരക്കമിട്ട (എൻ) ഖണ്ഡത്തിനുശേഷം ഇനി പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതുമാണ്, 
അതായത്: 


“( 6) “ സംസ്ഥാനം എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാകുന്നു ; ”. 
(5) (4) -ാം ഖണ്ഡം ( പി ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതാണ്. 


4 . 3 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പധാന ആക്റ്റിലെ , 3 -ാം 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“3 എ . വിക സ ന ഫ ണ്ട്, സാമ്പത്തിക മാനേജ്മെന്റും സർവ്വീസുക ളും , 
എന്നിവയുടെ സർക്കാരിനാലുള്ള രൂപീകരണം. (1) 3 -ാം വകുപ്പിൽ മറ്റ് വിധത്തിൽ 
വ്യവസ്ഥ ചെയ്യുന്ന പ്രകാ ര മൊഴി കെ , സർക്കാ രി ന് , ഗസറ്റ് വിജ്ഞാപനം വഴി, 
വിജ്ഞാപനം ചെയ്തേക്കാവുന്ന അങ്ങനെയുള്ള തീയതി മുതൽ പ്രാബല്യത്തോടുകൂടി 
ഇനി പ്രതിപാദിക്കുന്ന ലക്ഷ്യങ്ങൾക്കായി കേരള തദ്ദേശഭരണ വികസന ഫണ്ട് 
എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിക്കാവുന്നതാണ്, അതായത്: 

( എ ) സംസ്ഥാനത്ത് ചെലവു കുറഞ്ഞതും ഗുണ നില വാര മു ള്ള തു മായ 
അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും പദവി ഉയർത്തുന്നതിനും നിലനിർത്തുന്ന 
തിനും സാധ്യമാക്കുന്ന പ്രായോഗികവും സുസ്ഥിരവുമായ ധനകാര്യ സംവിധാനങ്ങൾ 
ഉണ്ടാക്കുക ; 

( ബി ) അടിസ്ഥാന സൗകര്യ പദ്ധതിക്കായി ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, 
ഇക്വിറ്റി, കൂട്ടായ ധനകാര്യ സജ്ജീകരണം മുതലായ വിവിധ ധനകാര്യ പ്രമാണങ്ങളും 
ധനകാര്യ ഘടനകളും ഉപയോഗിച്ച് വിഭവങ്ങൾ സമാഹരിക്കുക ; 

( സി ) അതത് സമയം ബോർഡിന് ഉചിതമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള 
രീതിയിലും അങ്ങനെയുള്ള വ്യവസ്ഥകളിൻമേലും, നിബന്ധനകളിലും ഈടിൻമേലും 
കടം എടുക്കുക അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വായ്പ സമാഹരിക്കുക അല്ലെങ്കിൽ 
ഗ്രാന്റുകൾ കൈപ്പറ്റുക അല്ലെങ്കിൽ സംഭാവനകൾ സ്വീകരിക്കുക; 

- ( ഡി) ദീർഘകാലം നിലനിൽക്കുന്ന സാമൂഹ്യ ആസ്തികൾ സൃഷ്ടിക്കുകയും 
അവരവരുടെ പ്രദേശത്തെ ജനതയുടെ ജീവിതനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന 
അടിസ്ഥാന സൗകര്യ പദ്ധതികൾഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും തദ്ദേശാധികാര 
സ്ഥാപ ന ങ്ങൾക്ക് വായ്പക ളു ടെയോ ഗ്രാന്റുകളു ടെയോ അല്ലെങ്കിൽ അതിന്റെ 
ഒരു സംഭാവനയുടെയോ രൂപത്തിൽ ധനസഹായം നൽകുകയും അടിസ്ഥാന സൗകര്യ 
പദ്ധതികൾ തന്ത്രപ്രധാനമായതാണെന്ന് കരുതുമ്പോൾ സർക്കാരിതര ഏജൻസിയുമായി 
ചേർന്ന് തദ്ദേശാധികാര സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന അടിസ്ഥാന സൗകര്യ 
പദ്ധതികളിൽ വായ്പകൾ അല്ലെങ്കിൽ ഇക്വിറ്റികൾ നൽകുകയും ചെയ്യുക: 

എന്നാൽ നിക്ഷേപം, പരിസ്ഥിതിയേയും സാമൂഹ്യ സുരക്ഷയേയും നിയന്ത്രിക്കുന്ന 
എല്ലാ നിയമങ്ങളും അനുസരിച്ചായിരിക്കേണ്ടതാണ്. 

( ഇ ) തദ്ദേശാധികാര സ്ഥാപനങ്ങളുടെ നിലവാരത്തിന്റെയോ സംഘടനാപരവും 
സാമ്പത്തികവും സാങ്കേതികവുമായ കഴിവുകളുടെയോ തുടർച്ചയായ ഉയർച്ചയും 
സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും അവശ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനുവേണ്ടി 
പ്രായോഗികവും കാതലായതുമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കത്തക്കവിധം 
ഗ്രാന്റുഫണ്ടുകൾ സ്ഥാപിക്കുകയും അതിന്റേതായ സ്രോതസ്സുകളിൽ നിന്നും ഗ്രാന്റുകൾ 
നൽകുകയും കാലാകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഗ്രാന്റുഫണ്ടു 
കളുടെ വ്യവസ്ഥയനുസരിച്ച്, അവ കൈകാര്യം ചെയ്യുകയും ചെയ്യുക ; 


- (എഫ്) സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ പൂൾഡ് ഫൈനാൻസിംഗ്, ഗ്യാരന്റി, 
സെക്യൂരിറ്റൈസേഷൻ എന്നിവ പോലെയുള്ള സംവിധാനങ്ങൾമുഖേനയോ അടിസ്ഥാന 
സൗകര്യ പദ്ധതികൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നതിനായി മൂലധന വിപണികളേയും 
ധനകാര്യ സ്ഥാപ ന ങ്ങ ളേയും സ്വകാര്യ നിക്ഷേ പക രേയും സമീപിക്കു ന്ന തിന് 
തദ്ദേശാധികാര സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കുക ; 

( ജി ) ഏതെങ്കിലും കരാറിന്റേയോ ബാദ്ധ്യതകളുടേയോ നിർവ്വഹണവും 
തദ്ദേശാധികാര സ്ഥാപനങ്ങൾ ഏതെങ്കിലും കടപ്പത്രം പുറപ്പെടുവിച്ചതിനോ വിഭവ 
സമാഹരണത്തിനോ പണം കൊടുക്കലും ഉറപ്പ് വരുത്തുക; 

( എച്ച്) സംയുക്ത സംരംഭങ്ങളും മറ്റ് നൂതന പങ്കാളിത്തങ്ങളുംമുഖേന 
മുഖ്യ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടി 
സർക്കാ രി ത ര മേഖ ല യുടെ പങ്കാളിത്തം ആർജ്ജിക്കു ന്ന തിന് തദ്ദേശാധികാര 
സ്ഥാപനങ്ങളെ സഹായിക്കുക; 

( ഐ ) ഏതെങ്കിലും കമ്പനിയും, അത് ഒരു ഏകാംഗീകൃത നികായമോ 
അല്ലെങ്കിൽ ഏത് സ്വഭാവത്തിലുള്ള സംരംഭം ആയാലും , ഏതെങ്കിലും വ്യവസായമോ 
സർക്കാരോ, ട്രസ്റ്റോ ഏതെങ്കിലും തദ്ദേശാധികാര സ്ഥാപനമോ പുറപ്പെടുവിക്കുകയോ 
ഗ്യാരന്റി ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഏതു തരത്തിലുമുള്ള ഷെയറുകൾ, സ്റ്റോക്കുകൾ, 
കടപ്പത്രങ്ങൾ, കടപ്പത്ര സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ഒറ്റി, പ്രതിജ്ഞാ പത്രങ്ങൾ, 
ഏതെങ്കിലും തരത്തിലുള്ള ഈടു ക ൾ എന്നിവയ്ക്ക് വരി ക്കാ ര നാ വു കയും 
വിറ്റു പോകാത്ത ഓഹരികളുടെഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വാങ്ങുകയും 
കൈവശം വയ്ക്കുകയും വിൽക്കുകയും ചെയ്യുക ; 

( ജെ ) വികസന ഫണ്ടിന്റെ ഏതെങ്കിലും പണം അവശ്യവും വിവേകപൂർവ്വവു 
മാക്കാവുന്ന വിധം, ഏതെങ്കിലും ധനനിക്ഷേപങ്ങളിൽ, അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ 
നിന്നുള്ളആദായം വികസന ഫണ്ടിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം 
ഉപയോഗിക്കുന്നത് എന്നതിന് വിധേയമായി, നിക്ഷേപിക്കുക ; 


( കെ ) സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി, കേന്ദ് 
സംസ്ഥാന സർക്കാരുകളുടേയോ സർക്കാരുകൾക്കുവേണ്ടിയോ നോഡൽ അല്ലെങ്കിൽ 
നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏജൻസികളായി പ്രവർത്തിക്കുക ; 


- (എൽ) ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കുന്നതിന് ആവശ്യമായതും ഉപകരിക്കു 
ന്നതുമായ മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. 

( 2) ( എ ) സർക്കാ രി ന്, ഗസറ്റ് വിജ്ഞാപനംവഴി, ഈ ആക്ട് പ്രകാരം 
സ്ഥാപിക്കപ്പെട്ട വികസനഫണ്ടിന്റെ നടത്തിപ്പിനായി ഇനി പറയുന്ന അംഗങ്ങൾ 
അടങ്ങിയ ഒരു ബോർഡ് ഓഫ്മാനേജ്മെന്റിനെ നിയമിക്കാവുന്നതാണ്, അതായത്: 

(1) തദ്ദേശ സ്വയംഭരണ സ്ഥാപ ന ങ്ങളുടെ ചുമതലയുള്ള മന്തി 

എക്സ്-ഒഫിഷ്യാ; 
- (i) ഗവൺമെന്റ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് എക്സ്- ഒഫിഷ്യാ; 
(iii ) പിൻ സിപ്പൽ സെക ട്ട റി , തദ്ദേശ സ്വയം ഭരണ വകു പ്പ് - 

എക്സ്- ഒഫിഷ്യാ; 


(iv) ഗവൺമെന്റ് സെക്രട്ടറി, തദ്ദേശസ്വയംഭരണ ( നഗരകാര്യ ) വകുപ്പ് 

എക്സ്- ഒഫിഷ്യാ; 
(v) ഗവൺമെന്റ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് എക്സ്- ഒഫിഷ്യാ; 
(vi) നഗരകാര്യ വകുപ്പ് ഡയറക്ടർ എക്സ് - ഒഫിഷ്യാ; 
( vii) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ 

മേയറും ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും വലിയ പട്ടണമായി 

മാറുന്ന ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റും വീതം ; 
( ബി ) തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ളമന്ത്രി ബോർഡിന്റെ 
ചെയർമാനും തദ്ദേശ സ്വയംഭരണ (നഗരകാര്യ ) വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറി അതിന്റെ 
കൺവീനറും ആയിരിക്കുന്നതാണ്. 

- ( സി ) വികസനഫണ്ട്, ആയത് സംബന്ധിച്ച് ഇതിൽ അടങ്ങിയിരിക്കുന്ന 
അധികാരങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി, ബോർഡിന്റെ കൈവശത്തിലായിരി 
ക്കുന്നതും, വികസനഫണ്ട്നിലവിലിരിക്കുന്ന കാലയളവിൽ ഏതു സമയത്തുംമറ്റേതെങ്കിലും 
ആളിൽ നിന്നോ, ആളുകളിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ മറ്റു വിധത്തിലോ, 
ഏതെങ്കിലും സ്വത്ത്, അത് ഭാരിച്ച സ്വഭാവത്തോടുകൂടിയതായാലും അല്ലെങ്കിലും 
വികസന ഫണ്ടിലേക്കുള്ള ഒരു കൂട്ടിച്ചേർക്കൽപോലെ ബോർഡോ ബോർഡിന് 
വേണ്ടിയോ കൈവശം വയ്ക്കണമെന്ന ഉദ്ദേശ്യത്തോടു കൂടി സ്വീകരിക്കുന്നതിന് 
ബോർഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


(3 ) ബോർഡ് ഇനി പറയുന്ന ചുമതലകളും കർത്തവ്യങ്ങളും നിർവ്വഹിക്കേണ്ട 
താണ്, അതായത്: 

( എ ) അടിസ്ഥാന സൗകര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക 
സഹായം നൽകുകയുംകൂടാതെ കടമെടുക്കുന്നതിനുള്ള അനുമതിയും ധനനിക്ഷേപങ്ങളുമായി 
ബന്ധപ്പെട്ട നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക, എന്നാൽ ധനനിക്ഷേപങ്ങൾ 
നടത്തുന്നതിന് യാതൊരു അടിസ്ഥാന സൗകര്യ പദ്ധതിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ 
ബോർഡിന്, തദ്ദേശാധികാരസ്ഥാപനങ്ങളുടെ താൽപര്യത്തിൽ ഉചിതമെന്ന് അത്കരുതുന്ന 
അങ്ങനെയുള്ള രീതിയിൽ, വികസന ഫണ്ട്നിക്ഷേപിക്കാവുന്നതാണ്; 


- ( ബി ) വികസന ഫണ്ടിന്റെ നടത്തിപ്പിനും ആക്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന 
ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫണ്ട്മാനേജരെ പ്രാപ്തമാക്കുന്നതിനുവേണ്ടി, 
ബോർഡിന് ഉചിതമെന്ന് അത് കരുതുന്ന അങ്ങനെയുള്ള അതിന്റെ അധികാരങ്ങൾ 
ഫണ്ട്മാനേജർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് കരാറിൽ 
ഏർപ്പെടുക ; 

( സി ) വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട്ഫണ്ട്മാനേജരുടെ പ്രവർത്തനങ്ങളുടെ 
മേൽനോട്ടം നടത്തുക; 

( ഡി ) വികസന ഫണ്ടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ 
സമയത്തും അതിന്റെ കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി 
കാണിക്കുക ; 


- ( ഇ ) ഫണ്ടിനുവേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും നടത്തുന്നതിനും 
ഫണ്ട്മാനേജരെ പ്രാപ്തമാക്കുന്നതിനായി സർക്കാരിനു വേണ്ടി വികസന ഫണ്ട് 
കൈവശം വയ്ക്കുക; 


( എഫ്) വികസനഫണ്ടിലേക്ക് സർക്കാരും തദ്ദേശാധികാര സ്ഥാപനങ്ങളും 
നൽകിയ അധിക വിഹിതം, ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കുക ; 

( ജി ) വികസനഫണ്ട് നിലവിലിരിക്കുന്ന കാലയളവിൽ, ഇതിനാലോ നിയമം 
മൂലമോ അതിന് നൽകപ്പെട്ട ഏതെങ്കിലും അധികാരങ്ങളുടെ തുടർന്നുള്ള വിനിയോഗം, 
അങ്ങ നെ യുള്ള ഏതെങ്കിലും അധികാ ര ങ്ങ ളുടെ വിശ്വാസാധിഷ്ഠിത സ്വഭാവം 
എന്തുതന്നെ ആയിരുന്നാലും ഏതു സമയത്തും, പിൻവലിക്കാവുന്നതോ അല്ലാത്തതോ 
ആയ ഒരു പ്രമേയത്തിലൂടെ, ഏതു പരിധിവരെയും പരിമിതപ്പെടുത്തുകയോ വിടുതൽ 
ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള അധികാരം വിനിയോഗിക്കുക ; 

- ( എച്ച്) നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിലുള്ള അധികാരവും വിവേചനാധി 
കാരവും അവകാശങ്ങളും ബാദ്ധ്യതയില്ലായ്മകളും വിനിയോഗിക്കുക ; 

( 4) ഫണ്ട്മാനേജർ, ഇനി പറയുന്ന ആളുകളെ ഡയറക്ടർ ബോർഡിൽ 
ഉൾപ്പെടുത്തിക്കൊണ്ട്, 1956 - ലെ കമ്പനി ആക്ട് പ്രകാരം സർക്കാർ രൂപീകരിക്കുന്ന 
ഒരു ആസ്തി നടത്തിപ്പ് കമ്പനി ആയിരിക്കേണ്ടതാണ്, അതായത്: 

( എ ) സർക്കാരിന്റേയും, ബാങ്കുകൾ, ധനകാര്യസ്ഥാപനങ്ങൾ, മാനേജ്മെന്റ് 
സ്ഥാപനങ്ങൾ എന്നിവപോലുള്ള പ്രശസ്ത സർക്കാരിതര സ്ഥാപനങ്ങളുടേയും 
നോമിനികൾ, എന്നാൽ ഫണ്ട്മാനേജരുടെ കമ്പനി ഓഹരികളുടെ മൂല്യത്തിൽ 
51 ശതമാനത്തിൽ കുറയാതെ ഓഹരികൾ സർക്കാരിനായിരിക്കുകയും മറ്റ് പങ്കാളികളെ 
സംബന്ധിച്ചുള്ള ഓഹരികളെല്ലാം ചേർന്ന് ഫണ്ട്മാനേജരിൽ ന്യൂനപക്ഷ കൈവശ 
ഓഹരികളായി രൂപപ്പെടുന്നതുമാണ്; 

- ( ബി ) ഫണ്ട്മാനേ ജരുടെ ഓഹരി മൂല്യത്തിൽ സർക്കാരിന്റേയും മറ്റു 
പങ്കാ ളി ക ളു ടേയും നോമി നി ക ളുടെ എണ്ണം അ വ യുടെ കൈവശ ഓ ഹ രിക്ക് 
ആനുപാതികമായിരിക്കേണ്ടതാണ്; 

- ( സി ) കമ്പനിയുടെ ചെയർമാനായി സ്ഥാനനിർദ്ദേശം ചെയ്യപ്പെടേണ്ട തദ്ദേശസ്വയം 
ഭരണ ( നഗരകാര്യ ) വകുപ്പ് എക്സ്- ഒഫിഷ്യാ ഗവൺമെന്റ് സെക്രട്ടറിയും ധനകാര്യ 
വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും ആസൂത്രണ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും 
സർക്കാർ നോമിനികളായിരിക്കേണ്ടതാണ്. 


- (5 ) ബോർഡിന്റെ കൈവശമുള്ള വികസന ഫണ്ടിന്റെ അറ്റാദായം വികസന 
ഫണ്ടിന്റെ പ്രയോജനത്തിനുവണ്ടി മാത്രം ലഭിക്കുന്നതും പ്രസ്തുത ഫണ്ടിന്റെ മുഴുവൻ 
വരുമാനവും നിക്ഷേപത്തിനായി സർക്കാരിന് ലഭിക്കുന്നതുമാണ്. 

(6 ) ബോർഡിലെ ഒരു അംഗം, സർക്കാരിലോ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങ 
ളിലോ, അതതു സംഗതിപോലെ, ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നതുവരെയോ 
വികസന ഫണ്ടിന്റെ സമാപ്തിവരെയോ അംഗം ഡിസ്പാർജ്ജ് ചെയ്യപ്പെടുന്നതുവരെയോ, 
ഏതാണോ ആദ്യം വരുന്നത് അതുവരെ, ഔദ്യോഗിക സ്ഥാനം വഹിക്കേണ്ടതാണ്. 


- (7) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനംവഴി, ഏതു സമയത്തും ബോർഡ് 
പുനഃസംഘടിപ്പിക്കാവുന്നതാണ്. 

( 8) ബോർഡിന് വരുമാനത്തിൽനിന്നോ, മൂലധനത്തിൽനിന്നോ വികസനഫണ്ടിന്റെ 
ചെല വു കൾ, നികുതികൾ, മറ്റു ബാദ്ധ്യതകൾ എന്നിവ യ്ക്കു വേണ്ടി ബോർഡ് 
ഉചിതമെന്നു കരുതുന്ന അത്രയും കരുതൽ ധനം സൂക്ഷിക്കുന്നതിനും, നിക്ഷേപങ്ങൾ 
നടത്തുന്നതിനും മാറ്റുന്നതിനും ബ്രോക്കർ കമ്മീഷനുകളും ചാർജ്ജുകളും ഉൾപ്പെടെ 
വില്പനയ്ക്കും വിനിമയത്തിനുമുള്ള ഏതൊരു ചെലവും വരുമാനത്തിൽ നിന്നോ 
മൂലധനത്തിൽനിന്നോ കൊടുക്കു ന്നതിനും വരുമാനത്തിനും മൂലധനത്തിനുമായി 
വീതിക്കുന്നതിനും, പൊതുവായി വികസനഫണ്ടിന്റെ ചെലവിന്റെ എത്രഭാഗം മൂലധന 
ത്തിലേക്കുംഎത്ര ഭാഗം വരുമാനത്തിലേക്കും ചുമത്തണമെന്ന് നിർണ്ണയിക്കുന്നതിനും, 
വെവ്വേറെ നിധികൾക്കും വെവ്വേറെ ഭാഗങ്ങൾക്കോ ഷെയറുകൾക്കോ തമ്മിൽ വരുമാനം, 
നേട്ടം, ലാഭം, നഷ്ടം എന്നിവയും ഇവയുടെ വിതരണവും നിർണ്ണയിക്കുന്നതിനും 
അ ധികാ ര മു ണ്ടാ യി രി ക്കു ന്നതും ബോർഡിന്റെ രേഖാ മൂ ല മാ യതോ അതിന്റെ 
(പ്രവൃത്തികളിൽ നിന്നും വ്യംഗ്യമായതോ ആയ ഏതൊരു തീരുമാനവും നിയമം 
അനുവദിക്കുന്നിടത്തോളം അന്തിമമായിരിക്കുന്നതും സർക്കാരിനെ ബന്ധിക്കുന്നതു 
മായിരിക്കുന്നതുമാണ്. 


- ( 9) സർക്കാരിന് യോജിപ്പില്ലാത്തപക്ഷം, ബോർഡ്, ഫണ്ട്മാനേജരെ നീക്കം 
ചെയ്യുവാനോ, ലഘുഭേദഗതികളൊഴികെ മാനേജുമെന്റ് കരാറിന് സാരമായ യാതൊരു 
ഭേദഗതികളും വരുത്തുവാനോ പാടില്ലാത്തതും ബോർഡിന് മാനേജ്മെന്റ് കരാറിൽ 
വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം ഫണ്ട്മാനേജരുടെ പിൻവാങ്ങലോ രാജിയോ 
അംഗീകരിക്കുവാനോ അധികാരമുണ്ടായിരിക്കുന്നതല്ലാത്തതുമാണ്. 

( 10 ) ബോർഡിന്, അതതു സമയം, അതിന്റെ ഏതെങ്കിലും അധികാരങ്ങളും 
കർത്തവ്യങ്ങളും ഏതെങ്കിലും കമ്മിറ്റിക്കോ മറ്റേതെങ്കിലും ആളിനോ ഏൽപ്പിച്ചു 
കൊടുക്കാവുന്നതാണ്; എന്നാൽ ബോർഡ്, അപ്രകാരം ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ടിട്ടുള്ള 
ഏതെങ്കിലും ആളുടെ കൃത്യത്തിനോ കൃത്യ വിലോപത്തിനോ, അത്തരം കൃത്യങ്ങൾക്ക് 
ബോർഡ് സ്വയം ബാദ്ധ്യസ്ഥപ്പെടുമായിരുന്ന വ്യാപ്തിയോളം, ബാദ്ധ്യസ്ഥമാകുന്നതും 
ആവശ്യമാണെന്ന്കണ്ടെത്തുന്ന പക്ഷം ബോർഡിന്, അതതുസമയം, അതിനുവേണ്ടി 
പ്രവർത്തിക്കുന്നതിനും രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിനും ഏതൊരു അംഗത്തേയും 
അധികാരപ്പെടുത്താവുന്നതുമാണ്. 

(11 ) ബോർഡിന് അതിന്റെ കർത്തവ്യനിർവ്വഹണ ത്തിൽ, ബോർഡിന്റെ 
ഉപദേശകരായി പ്രവർത്തിക്കുന്നഏതെങ്കിലും ബാങ്കർമാരിൽനിന്നോ, അക്കൗണ്ടന്റുകളിൽ 
നിന്നോ, ബാക്കർ മാ രിൽനിന്നോ, നിയ മ ജ്ഞ ൻ മാ രിൽ നിന്നോ അല്ലെങ്കിൽ 
കൺസൾട്ട ന്റുകളിൽ നിന്നോ, തൊഴിൽപരമായി പ്രാവീണ്യമുള്ളവരിൽ നിന്നോ 
അല്ലെങ്കിൽ വിദഗ്ദ്ധരിൽ നിന്നോ ലഭിക്കുന്ന ഏതെങ്കിലും ഉപദേശത്തിന്മേൽ പ്രവർത്തി 
ക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കളുടെ നടപടിക്ക് മേൽനോട്ടം വഹിക്കുന്ന 
തിനോ അവരിൽ നിന്നും ലഭിക്കുന്ന ഉപദേശമോ വിവരമോ പരിശോധിക്കുന്നതിനോ 
ബോർഡ് ബാദ്ധ്യസ്ഥമല്ലാത്തതും, ബോർഡ്, അപ്രകാരമുള്ള ഉപദേശമോ വിവരമോ 
വിശ്വാസത്തിലെടുത്ത്ഉത്തമവിശ്വാസപൂർവ്വംഎന്തെങ്കിലും ചെയ്തതിനോ ചെയ്യുവാൻ 


10 


വിട്ടു പോയതിനോ ഹാനി സംഭവിച്ചതിനോ ബാദ്ധ്യസ്ഥമല്ലാത്തതും അപ്രകാരം 
പ്രവർത്തിച്ചതു മൂലം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും നഷ്ടത്തിനോ അങ്ങനെയുള്ള 
ഉപദേഷ്ടാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തമ വിശ്വാസപൂർവ്വമായ ഏതെങ്കിലും 
പിശക്, നോട്ടപ്പിശക് അല്ലെങ്കിൽ വിധി നിർണ്ണയത്തിലുള്ള തെറ്റുമൂലമോ ഉണ്ടാകുന്ന 
ഭവിഷ്യത്തുകൾക്കോ ബോർഡ് ഉത്തരവാദിയല്ലാത്തതുമാണ്. 


( 12 ) ബോർഡിന് ഇതിനു ശേഷം കാണുന്ന ചെലവുകൾ ഫണ്ടിൽ ചാർജ്ജ് 
ചെയ്യാവുന്നതാണ്, അതായത്: - 

- ( എ ) വികസനഫണ്ടിന്റെ പ്രവർത്തനത്തിനും വികസനഫണ്ടിൽ അടങ്ങിയിരി 
ക്കുന്ന നിക്ഷേപങ്ങളുടെയും ആസ്തികളുടെയും വസൂലാക്കലിനും സംരക്ഷണത്തിനും 
അല്ലെങ്കിൽ അഭിവൃദ്ധിക്കും ശരിയാംവണ്ണം നേരിട്ടുള്ള എല്ലാ ചെലവുകളും. 

( ബി ) ബോർഡിന്, (ഏതെങ്കിലും കരാറോ മറ്റ് കാരണങ്ങളോ ഒപ്പിട്ട് പൂർത്തീ 
കരിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ആനുഷംഗികമായി ഉണ്ടായ ചെലവുകൾ 
ഉൾപ്പെടെ) സർക്കാരിൽ നിന്നും സംഭാവനകളും വായ്പകളും നേടുന്നതിനോ 
ഏതെങ്കിലും വിധത്തിലുള്ള വിഭ വ സ മാ ഹ ര ണ ത്തിനോ ഉണ്ടാ യിട്ടുള്ള എല്ലാ 
ചെലവുകളും. 

( സി ) വികസനഫണ്ടിനാലോ അതിന് എതിരായോ ഉള്ള ഏതെങ്കിലും നിയമ 
നടപടികളുമായി ബന്ധപ്പെട്ടതോ പ്രൊഫഷണൽ ഫീസും ഏതെങ്കിലും നിയമോപദേശ 
ത്തിനുണ്ടായിട്ടുള്ള ചെലവുകളും ഉൾപ്പെടെ വികസനഫണ്ടിന്റെ കാര്യങ്ങളുമായി 
ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും. 

( ഡി) ഷെയറുകളും യൂണിറ്റുകളും കടപ്പത്രങ്ങളും ബോണ്ടുകളും അല്ലെങ്കിൽ 
മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പ്രമാണങ്ങളും പുറപ്പെടുവിക്കുന്നതുമായി 
ബന്ധപ്പെട്ട് നൽകിയതോ നൽകേണ്ടതോ ആയ എല്ലാ കരങ്ങളും ചുങ്കങ്ങളും മറ്റ് 
ചാർജ്ജുകളും ഉൾപ്പെടെ ഫണ്ടിന്റെ പ്രവർത്തനത്തിൽ നിയമപരമായതും നിയമത്താൽ 
ഏർപ്പെടുത്തപ്പെട്ടതുമായ എല്ലാ ചെലവുകളും. 

- ( ഇ ) ബോർഡിന്റെ യോഗ ങ്ങൾ കൂടുന്ന തു മായും മാനേജ്മെന്റ് കരാർ 
അനുസരിച്ചുള്ള ഫണ്ട്മാനേജരുടെ ഫീസുമായും ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവുകളും. 

- ( 13 ) ബോർഡിന്റെ ബാദ്ധ്യത കൾ ഇതി നു ശേഷം പറയുന്ന പരിധിവരെ 
പരിമിതമായിരിക്കുന്നതാണ്, അതായത്: - 

( എ ) സദുദ്ദേശത്തോടെയും ഉത്തമവിശ്വാസത്തിലും മതിയായ ശുഷ്കാന്തി 
യോടെയും ചെയ്ത പ്രവൃത്തികൾക്ക് ബോർഡ് ബാദ്ധ്യസ്ഥമായിരിക്കുന്നതല്ല. 

( ബി ) ബോർഡ് യഥാർത്ഥത്തിൽ കൈപ്പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള പണത്തിനും, 
സ്റ്റോക്കുകൾക്കും, ഫണ്ടുകൾക്കും സെക്യൂരിറ്റികൾക്കും മാത്രം ബോർഡ് ബാദ്ധ്യസ്ഥമാ 
യിരിക്കുന്നതും ഏതെങ്കിലും ബാങ്കറോടോ ബാക്കറോടോ സൂക്ഷിപ്പുകാരനോടോ 
ആയതു നിക്ഷേപിച്ചിട്ടുള്ളതോ സൂക്ഷിച്ചിട്ടുള്ളതോ ആയ മറ്റ് ആളുകളോടോ മറ്റ് 
വിധത്തിലോ, ഏതെങ്കിലും സ്വമേധയാ അല്ലാത്ത നഷ്ടത്തിന് ബാദ്ധ്യസ്ഥരോ 
ഉത്തരവാദിയോ അല്ലാത്തതുമായിരിക്കും. 


11 


( സി ) ബോർഡിനും ബോർഡ് നിയമിച്ച ഓരോ അറ്റോർണിക്കോ ഏജന്റിനോ 
അവരിൽ നിക്ഷിപ്തമായതോ ഏൽപ്പിച്ചുകൊടുത്തതോ ആയ ഏതെങ്കിലും അധികാര 
ങ്ങളും ( പാ ധി കാ ര ങ്ങളും വിവേ ച നാ ധി കാ ര ങ്ങളും സംബ ന്ധിച്ച് ഉണ്ടാ യ 
ഗുരുതരമായ അനാസ്ഥയിൽ നിന്നോ മനഃപൂർവ്വമായ സ്വഭാവദൂഷ്യത്തിൽ നിന്നോ 
ഉണ്ടായിട്ടുള്ളതൊഴികെ എല്ലാ ബാദ്ധ്യതകളും നഷ്ടങ്ങളും ചെലവുകളും വികസന 
ഫണ്ടിൽ നിന്നും നികത്തപ്പെടുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ, 
എങ്ങനെയായാലും അങ്ങനെയുള്ള നഷ്ടം നികത്തൽ ഏതൊരു സന്ദർഭത്തിലും 
ഫണ്ടിന്റെ തുകയെ അധികരിക്കുവാൻ പാടുള്ളതല്ല. 


(14 ) ബോർഡിലെ അംഗങ്ങൾക്ക് അവരുടെ സേവനങ്ങൾക്ക് യാതൊരു 
പ്രതിഫലത്തിനും അർഹതയുണ്ടായിരിക്കുന്നതല്ല . 


- ( 15 ) വിക സന ഫണ്ടിന്റെ ആ വ ശ്യ ത്തി ലേ ക്കായി ബോർഡ് ഒരു മുദ 
നൽകേണ്ടതും ബോർഡ് അതത് സമയം നിർദ്ദേ ശിക്കാ വു ന്ന , അങ്ങ നെ യുള്ള 
രേഖകളിലും പ്രമാണങ്ങളിലും മുദ്ര പതിപ്പിക്കേണ്ടതുമാണ്. 


( 16 ) ബോർഡ്, വികസന ഫണ്ടിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ 
ചെലവുകളും വികസനഫണ്ടിൽ നിന്നു തന്നെ വഹിക്കേണ്ടതാണ്. 

(17) ഈ ആക്ടിന്റെ ഒരു ഭേദഗതിയിലൂടെ മാത്രം വികസനഫണ്ട് റദ്ദാക്കാൻ 
സാധിക്കുന്നതും വികസനഫണ്ടിന്റെ റദ്ദാക്കൽ സമയത്ത്, അതിന്റെ എല്ലാ ആസ്തികളും 
ബാദ്ധ്യതകളും നിർണ്ണയിക്ക പ്പെടാവുന്ന രീതിയിൽ സർക്കാരിലേക്ക് കൈമാറ്റം 
ചെയ്യപ്പെടേണ്ടതുമാണ്. 


( 18 ) ( എ ) വികസന ഫണ്ടിനെ സംബന്ധിക്കുന്ന ശരി യായ അക്കൗണ്ട് 
ബുക്കുകളും, രേഖകളും മറ്റ് റെക്കാർഡുകളും ബോർഡ്, സൂക്ഷിച്ചുപോരേണ്ടതാണ്. 


- ( ബി ) ഇതിനു ശേഷം പറയുന്നവ സർക്കാരിലേക്ക് ബോർഡ് അയച്ചു 
കൊടുക്കേണ്ടതാണ്: - 


- (i) വികസന ഫണ്ടിന്റെ ബന്ധപ്പെട്ട സിദ്ധിക്കൽ കാലാവധി തീരുന്നതിന് 
മൂന്ന് മാസ ത്തി ന കമുള്ള വിക സ ന ഫ ണ്ടിന്റെ ആഡിറ്റ് ചെയ്യാത്ത ധ ന വി വി ര 
പ്രതിക ; 


| ( ii ) വിക സന ഫണ്ടിന്റെ ബന്ധ പ്പെട്ട സിദ്ധിക്കൽ കാലാ വധി 
പൂർത്തിയായി ആറുമാസത്തിനകമുള്ള വികസനഫണ്ടിന്റെ ആഡിറ്റ് ചെയ്ത ധനവിവര 
പത്രിക ഉൾപ്പെടെയുള്ള വാർഷിക റിപ്പോർട്ട്, കൂടാതെ 

| (iii) വിക സന ഫണ്ടിന്റെ പ്രവർത്ത ന ങ്ങൾ സംബ ന്ധിച്ച് ആഡിറ്റ് 
ചെയ്യാത്ത സംക്ഷിപ്ത ധനവിവരം നൽകുന്നതിനായി ഓരോമൂന്നുമാസവും അവസാനിച്ച് 
ഒരു മാസത്തിനകമുള്ള തമാസ് റിപ്പോർട്ട്. 

- ( സി ) വികസനഫണ്ടിന്റെ കണക്കുകൾ നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം ഓരോ 
വർഷവും ആഡിറ്റ് ചെയ്യേണ്ടതാണ്. 


12 


( ഡി ) വികസനഫണ്ടിന്റെ ആഡിറ്റ് ചെയ്ത കണക്കുകൾ അതിൻമേലുള്ള 
ആഡിറ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം വർഷംതോറും സർക്കാരിന് അയച്ചുകൊടുക്കേണ്ടതാണ്. 

- ( ഇ ) സർക്കാർ, അവർക്ക് അയച്ചുകൊടുക്കപ്പെട്ട ആഡിറ്റ് റിപ്പോർട്ടോടുകൂടിയ 
കണക്കുകൾ ഓരോ വർഷവും നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കേണ്ടതാണ്. . 

5. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2010 - ലെ കേരള തദ്ദേശ ഭരണസ്ഥാപന വായ്പാ 
( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 12 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


